Kerala Gazette No. 38 dated 27th September 1983 
PART II 


കേരള നിയമസഭാ സെക്രട്ടറിയേററ് 


വിജ്ഞാപനം 


നമ്പർ 2994 എൽ. എ . 4183. തിരുവനന്തപുരം, 1983 മാർച്ച് 26. 

കേരള നിയമസഭയുടെനടപടി ക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69-ാം ചട്ടപ്രകാരം 1983 - ലെ കേരള പബ്ലിക് സർവ്വീസ്കമ്മീഷൻ 
(ചില കോർപ്പറേഷനുകളേയും കമ്പനികളേയും സംബന്ധിച്ച കൂടുതൽ 
പ്രവൃത്തികൾ ) ഭേദഗതി ബിൽ ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധന 
കാര്യമെമ്മോറാണ്ടത്തോടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോ . ആർ. പ്രസന്നൻ, 

സെക്രട്ടറി , 
നിയമസഭ. 


e , 1380/ MC 


ഏഴാം കേരള നിയമസം 

ബിൽ നമ്പർ 40. 


1983- ലെ കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ ( ചില കോർപ്പറേ 
ഷനുകളേയും കമ്പനികളേയും സംബന്ധിച്ച കൂടുതൽ 

പവൃത്തികൾ ) ഭേദഗതി ബിൽ 


താഴ 


1970- ലെ കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ ( ചില കോർപ്പറഷനു 
കളേയും കമ്പനികളേയും സംബന്ധിച്ച കൂടുതൽ പ്രവർത്തികൾ) ആക്ററ് ae 
ഗതി ചെയ്യുന്നതിനുളള ഒരു ബിൽ. 

പീടിക. ഇതിനുശേഷംകാണുന്നആവശ്യങ്ങൾക്കുവേണ്ടി1970- ലെ കേരള 
പബ്ലിക് സർവീസ് കമ്മീഷൻ ( ചില കോർപ്പറേഷനുകളയും കമ്പനികളേയും 
സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ) ആക്ററ് ഭേദഗതി ചെയ്യേണ്ടത 
യുക്തമായിരിക്കയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൽ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1. ചുരുക്കപ്പേര്. - ഈ ആക്ററിന് 1983 - ലെ കേരള പബ്ലിക് സർ 
വ്വീസ് കമ്മീഷൻ ( ചില കോർപ്പറേഷനുകളേയും കമ്പനികളെയും സംബന്ധിച്ച 
കൂടുതൽ പ്രവർത്തികൾ) ഭേദഗതി ആക്ററ് എന്ന് പേർ പറയാം. 

2 , 2 -ാം വകുപ്പിൻറ ഭേദഗതി. - 1970 - ലെ കേരള പബ്ലിക് സർവ്വീസ് 
കമ്മീഷൻ ( ചില കോർപ്പറേഷനുകളേയും കമ്പനികളേയും , സംബന്ധിച്ച 
കൂടുതൽ പ്രവർത്തികൾ) ആക്ററ് (1970 - ലെ 19) 2 -ാം വകുപ്പിൽ - 

(1) ഖണ്ഡം ( എ ) യിൽ, അവസാനം അല്ലെങ്കിൽ 1969- ലെ കളളു 
വ്യവസായത്തൊഴിലാളി ക്ഷേമനിധി ആക്ററ് (1969 - ലെ 22) 6 -ാം വകുപ്പു 
(പകാരം രൂപീകരിച്ചിട്ടുളള കളളുവ്യവസായതൊഴിലാളി ക്ഷേമനിധി ബോർഡ 
എന്നീ വാക്കുകളും അക്കങ്ങളും ബാക്കററുകളും ചേർക്കേണ്ടതാണ്; 
( 2) ഖണ്ഡം ( ബി )-ക്കു 

പറയുന്ന 

ഖണ്ഡം 
ചേർക്കേണ്ടതാണ്. അതായത്; 

( ബി ) ഭഗവൺമെൻറ് കമ്പനി എന്നാൽ - 

(6) 1956- ലെ കമ്പനി ആക്ററ് (1956- ലെ 1 -ാം കേന്ദ്ര 
ആക്ററ്) 3 -ാം വകുപ്പിൽ നിർവ്വചിച്ചിട്ടുളളതും അടച്ചുതീർത്ത ഓഹരി 
മൂലധനത്തിൽ അൻപത്തിഒന്നു ശതമാനത്തിൽ കുറയാതെ കേരള സർക്കാരിന്റെ 
ഉടമയിലുളളതും ആയ ഒരു കമ്പനി; അല്ലെങ്കിൽ 

(ii) അപ്രകാരം നിർവ്വചിക്കപ്പെട്ടതും അടച്ചുതീർത്ത ഓഹരി 
മൂലധനത്തിൽ അൻപത്തിഒന്ന് ശതമാനത്തിൽ കുറയാതെ ഭാഗികമായി കേരള 
സർക്കാരിന്റെയും ഭാഗികമായി (1) -ാം ഉപഖണ്ഡത്തിൽ പരാമർശിച്ചിട്ടുളള 
ഒരു കമ്പന"യുടെയും ഉടമയിലുളളതുമായ ഒരു കമ്പനി; അല്ലെങ്കിൽ 


പകർ 


താഴെ 


9 
( ii) (1) -ാം ഉപഖണ്ഡത്തിൽ പരാമർശിച്ചിട്ടുളള ഒരു കമ്പനി 
യുടെ സബ്സിഡിയറിയും പ്രസ്തുത ആക്ററ് 4 -ാം വകുപ്പിന്റെ അർത്ഥ 
വ്യാപ്തിയിൽ വരുന്നതുമായ ഒരു കമ്പനി എന്ന് അർത്ഥമാകുന്നു . 


ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 
ഒരു കോർപ്പറേഷനിലയോ ഗവൺമെന്റ് കമ്പനിയിലേയോഉദ്യോഗസ്ഥർ 
മാരെയും മറ്റു ജീവനക്കാരെയും നേരിട്ടുള്ള നിയമനംവഴി നിയമിക്കുമ്പോൾ 
പാലിക്കേണ്ട തത്വങ്ങൾ സംബന്ധിച്ചും അങ്ങനെയുളള നിയമനങ്ങളിലേ 
ക്കുളള അപേക്ഷകരുടെ യോഗ്യത സംബന്ധിച്ചും ആ കോർപ്പറേഷനിലേയോ 
ഗവൺമെൻറ് കമ്പനിയിലേയോ ഉദ്യോഗസ്ഥൻമാരെയും മറ്റു ജീവനക്കാരെയും 
റികൂട്ടുചെയ്യുന്ന രീതികളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ആ 
കോർപ്പറേഷനോ ഗവൺമെൻറ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡോ പബ്ലിക് 
സർവ്വീസ്കമ്മീഷനോട് ആലോചിക്കേണ്ടതാണെന്ന്1970 - ലെ കേരള പബ്ലിക് 
സർവ്വീസ് കമ്മീഷൻ ( ചില കോർപ്പറേഷനുകളെയും കമ്പനികളെയും സംബ 
ന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ) ആക്ററ് (1970 - ലെ 19) 3-9. വകുപ്പ് 
വ്യവസ്ഥ ചെയ്യുന്നു . പ്രസ്തുത ആക്ററിന്റെ പരിധിയിൽ കേരള കള 
വ്യവസായത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെയും താഴെ പറയുന്ന ഗവൺ 
മെൻറ് കമ്പനികളേയും ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു.- , 

(6) കേരള സർക്കാരിന് ഭാഗികമായും ഒരു ഗവൺമെൻറ് കമ്പനിക്ക് 
ഭാഗികമായും അൻപത്തിഒന്ന് ശതമാനത്തിൽ കുറയാതെ അടച്ചുതീർത്ത ഓഹരി 
മൂലധനമുളള ഒരു കമ്പനിയും; 

(i ) ഒരു ഗവൺമെൻറ് കമ്പനിയുടെ സബ്സിഡിയറിയായ ഒരു 
കമ്പനിയും 

2 , മേൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടി പ്രസ്തുത ആക്ററ് aeo ഗതി 
ചെയ്യുന്നതിനുദ° ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ഡം 
ബിൽ നിയമമാവുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ 
പബ്ലിക് സർവ്വീസ് കമ്മീഷൻ ആഫീസിൽ ഉണ്ടാവാൻ സാദ്ധ്യതയുളള ജാലി 
ക്കുടുതലിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് സർവ്വീസ് കമ്മീഷനിലെ ജീവന 
ക്കാരുടെ എണ്ണം മതിയായ രീതിയിൽ വർദ്ധിപ്പിക്കേണ്ടി വന്നേക്കാം. ഈ 
ഇനത്തിൽ ഉണ്ടായേക്കാവുന്ന ചിലവ് കൃത്യമായ തോതിൽ കണക്കാക്കാൻ 
സാധിക്കുന്നതല്ല . 

കെ . കരുണാകരൻ 

ശരിത്തർജ്ജമ) 
എസ്. ( ശീധരൻ നാടാർ 
അഡീഷണൽ ഹെഡം(ട്രാൻസിലേറ് 


